Reg. No. KL /TV ( N /12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII] Trivandrum , Thursday, 


10th February 1983 

[ No. 117 
2lst Magha 1964 


വ 


ut Isr 


ി 


SECRETARIAT OF THE KERALA LEGISLATURE 


NOTIFICATION 


No. 2079 /LA . 1/83 . 

Dated, Trivandrum, 9t!! February , 1983 

20th Magha, 1904. 
In exercise of the powers conferred by clause ( 1) of Article 174 of the 
Constitution of India ( as amended ) the Governor of the State of Kerala 
hereby summons the Seventh Kerala Legislative Assembly to meet for its 
Second session at 9 a . m . on Friday , February 25, 1983 in the Assembly 
Chamber , Secretariat Buildings, Trivandrum . 

( ഭേദപ്പെടുത്തപ്പെട്ട) ഇൻഡ്യൻ ഭരണഘടനയുടെ 174 -ാം അനുച്ഛേദം 
(1 ) -ാം ഖണ്ഡംനൽകുന്ന അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സംസ്ഥാന 
ഗവർണർ ഏഴാമതു കേരള നിയമസഭ അതിൻറെ രണ്ടാം സമ്മേളനത്തിലേക്കായി 
1983 ഫെബ്രുവരി 25 -ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് 
തിരുവനന്തപുരത്ത് സെകട്ടേറിയറ്റ് മന്ദിരത്തിലുളള നിയമസഭാ ഹാളിൽ 
സമ്മേളിക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിപ്പു നൽകുന്നു . 


By order of the Governor, 
DR. R. PRASANNAN, 

Secretary, 

Legislative Assembly. 
PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983. 
33 |472/ MC . 


Reg. No. KL / TV (N )/12 


Government of Kerala 

1983 


23 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th February 1983 
Vol.XXVIII] Trivandrum , Thursday, 

(No. 120 . 
21st Magha 1904 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport - B ) Department 

ERRATUM 
No. 22576 / TB2 /82 /TF & P 

Dated , Trivandrum , 28th January 1983. 
In the Schedule to the Declaration No. 2437 / TB2 /81/ TF & P . dated the 
7th April, 1981 issued under section 6 of the Kerala Land Acquisition 
Act, 1961 (21 of 1962) and published as S.R.O. No. 484/81 in the 
Kerala Gazette Extraordinary No. 314 dated the 24th April, 1981 Scrial 
Number (1) in the entries against serial No. 7 for " 1186-10 " read 
" 118 /6-13 ; 

(2 ) in the entries against serial number 12. for “ wet" read 

“ Dry " ; 
( 3) in the entries against serial number 17 for " 117/19-4 " 

read " 117/19-3 " ; 
(4 ) in the entries against serial number 20 for " wet " read 
" wet and Dry 

Explanatory Note 
( This doesn t form part of the notification but intends to note the general 
purport . ) 

Revision of Survey records revealed that Description and survey 
Sub -division Numbers of land already declared are defective in the a ove 
cases. The above notification is to correct the above discrepancy . 

33/478 / J 


2 


അസാധാരണ 


1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ടിലെ (1962- ലെ 21) 6 -ാം വകുപ്പു 
( പകാരം 1981 ഏപ്രിൽ 24-ാം തീയതിയിലെ 314 -ാം നമ്പർ 
കേരളഗസററിൽ എസ്. ആർ, ഓ , 484/81 എന്ന നമ്പരായി പ്രസിദ്ധീകരിച്ച 
1981 ഏപ്രിൽ 7 -ാം തീയതിയിലെ 2437/ ററി, ബി 2/ 81/ ററി . എഫ്. ആൻറ് പി . 
എന്ന നമ്പർ പ്രഖ്യാപനത്തിന്റെ പട്ടികയിൽ 
(1) കമനംബർ 7 ന് നേരേ വരുന്ന ഉൾക്കുറിപ്പിൽ *118/ 6-10 നു 

പകരം "118/ 6-13 എന്നു വായിക്കേണ്ടതാണ്. 
( 2) ( കമനംബർ 12 നു നേരേ വരുന്ന ഉൾക്കുറിപ്പിൽ “ നിലം എന്ന 

തിനു പകരം “പുരയിടം എന്നു വായിക്കേണ്ടതാണ് . 
(3) കമനംബർ 17 ന് നേരേ വരുന്ന ഉൾക്കുറിപ്പിൽ "117/19-4 എന്ന 

തിനു പകരം “117/19-3 എന്നു വായിക്കേണ്ടതാണ്. 
( 4) ( കമനംബർ 20 നു നേരെ നിലം എന്നതിനുപകരം നിലവും 
പുരയിടവും എന്നു വായിക്കേണ്ടതാണ്. 

വിശദീകരണക്കുറിപ്പ 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

പരസ്യപ്പെടുത്തിയ ഡിക്ളറേഷനിൽ മുകളിൽ കാണിച്ചിരിക്കുന്ന 
സർവ്വേയും സബ്ഡിവിഷനും വിവരണവും തെററാണെന്ന് വീണ്ടും നടത്തിയ 
സർവ്വേ റിക്കാർഡുകളിൽ നിന്നും തെളിയുന്നു . 

മേല്പറഞ്ഞ പൊരുത്തക്കേടു തിരുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളള 
താണ് മേല്പറഞ്ഞ വിജ്ഞാപനം. 


By order of the Governor, 

T. SANKARAN, 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS 

TRIVANDRUM , 1983. 


Reg . No. KL/ TV (N )/12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th February 1983 
Vol. XXVIII ] Trivandrum , Thursday 

[ No. 125 
21st Magha 1904 ( Saka) 


കേരള സർക്കാർ 
ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖങ്ങളും ( ബി ) വകുപ്പ്" 

( പഖ്യാപനം 
നമ്പർ 585/ റി , ബി 2/ 83/ ററി, എഫ്, ആൻറ് പി . 

തിരുവനന്തപുരം, 1983 ജനുവരി 28 . 
എസ്. ആർ. ഒ . നമ്പർ 154/83 : ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനി 
യോഗിച്ച് രാഷ്ടപതി 31-5-1963- ലെ 214|63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത് യുണിയൻ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച്, 1961 - ലെ കേരള 

സഥല 
മെടുപ്പ് ആക്ററ് ( 1962 - ലെ 21 ) അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിൻറ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചി 
രിക്കുന്നതിനാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ്, (1962 - ലെ 21 ) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ പാഞ്ഞിട്ടുളള ഭൂമി സംബ 
ന്ധിച്ച് 1980 സെപ്ററംബർ 22 -ാം തീയതിയിലെ 684-ാം നമ്പർ കേര 
അസാധാരണ ഗസററി ൻ 1980 സെപ്ററംബർ 17 -ാം തീയതിയിലെ 4703/ 
ററി.ബി.2/ 80/ ഡബ്ല ആൻറ് ററി. എന്ന നമ്പർ വിജ്ഞാപനം എസ്. ആർ. ഒ. 
862/80 എന്ന നമ്പരിൽ പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 ) 5 -ാം വകുപ്പ് 
(2) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടർ് സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചതിൽ 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിനും വിലയ്ക്കെടു 
ക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 

33/ 483/ J. 


2 


ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 6-ാം വകുപ്പു പ്രകാരം താഴെ 
പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.2549 ഹെക്ടർ വിസ്തീർണ്ണത്തിൽ അല്പം 
- കൂടുതലോ, കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതുകാര്യത്തിന് 
അതായത് ഹരിപ്പാട് ടെലഫോൺ എക്സ്ചേയിഞ്ച് കെട്ടിടം പണിയുന്ന 
തിന് ആവശ്യമുണ്ടെന്ന് കേരളസർക്കാർ ഇതിനാൽ (പഖ്യാപിക്കുകയും ആ ഭൂമി 
വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് വാങ്ങുവാൻ (പസ്തുത 

ആക്ററ 
7 -ാം വകുപ്പു പ്രകാരം ആലപ്പുഴ റവന 

ഡിവിഷണൽ ഓഫീസറോട 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

പ്രസ്തുത സ്ഥലത്തിന്റെ ഒരു പാൻ ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ 
ഓഫീസറുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത്എപ്പോൾ 
വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതുമാകുന്നു . 


പട്ടിക 


ജില്ല : ആലപ്പുഴ 
താലൂക്ക°:-കാർത്തികപ്പളളി 

വില്ലേജ്: -ഹരിപ്പാട് 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്.) 
സർവ്വേനമ്പർ 455 ) എ 
വിവരണം പുരയിടം 
വിസ്തീർണ്ണം-0.2549 ഹെക്ടർ 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

ററി , ശങ്കരൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെടു 
ത്തുന്നതിനുള° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2| 4|63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതം, മുകളിൽ പട്ടികയിൽ പറത്തി 
ട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായത് ഹരിപ്പാട് ടെല 
ഫോൺ എക്സ്ചേയിഞ്ച് കെട്ടിടം പണിയുന്നതിന് ആവശ്യമാണെന്ന 
സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്. 


|PRINTED AND PUBLISHED BY THE S. G , P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983 . 


Kas No KL/ IV ( N )/ 12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 


PUBLISHED BY AUTHORITY 


10th February 1983 
Vol. XXVIII] Trivandrum , Thursday, 

[ No. 126 
21st Magha 1904 (Saka ) 


കര സർക്കാർ 
ഗതാഗതവും മൽസ്യബധ്നവും തുറമുഖങ്ങളും ( ബി ) വകുപ്പ് 

(പഖ്യാപനം 
നമ്പർ 898/ററി. ബി 2 /83/ ററി . എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 ജനുവരി 28 
എസ്. ആർ. ഓ . നമ്പർ 155/83.--ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം(1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി 31-5-1963- ലെ 2-4-1963 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ് (1962 - ലെ് 21 ) അനുസരിച്ചുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ 
കേരള സർക്കാരിനെ, അവരുടെ സമ്മതം തോടുകൂടി ഭാല്പിച്ചിരിക്കുന്ന 
തിനാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് (1962- ലെ 21 ) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി സംബന് 
ധിച്ച് 1980 ഒക്ടോബർ 21 -ാം തീയതിയിലെ 42 -ാം നമ്പർ കേരള ഗസററിൽ 
1980 സെപ്ററംബർ 9 -ാം തീയതിയിലെ 14753 ററി . ബി , 2/ 80/ ഡബ്ലിയു . 
ആൻറ് ററി . എന്ന നമ്പർ വിജ്ഞാപനം എസ്. ആർ, ഒ , 6955/80 എന്ന നമ്പരിൽ 
പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക°s (1962 - ലെ 21) 5 -ാം വകുപ്പ് 
(2 ) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടും പരിഗണിച്ചതിൽ 
താഴെ പട്ടികയിൽ പറ ഞഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് വിലയ്ക്കെടു 
ക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും ; 
33 | 484/83/ J . 


2 


t 


ഇപ്പോൾ , അതിനാൽ പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം താഴെ 
പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0 2050 ഹെക്റർ വിസ്തീർണ്ണത്തി ൽ അല പം 
കൂടുതലോ, കുറവോ വരുന്നത്മായ ഭൂമി ഒരു പൊതുകാര്യത്തിന് അതായ 7 
ടെലികമ്മ്യൂണിക്കേഷൻ സ്ററാഫിനു ക ാർട്ടേഴസം പണിയുന്നതിനുവേണ്ടി 
ആവശ്യമുണ്ടെന്ന് കേരള സർക്കാർ ഇതിനാൽ പ്രഖ്യാപിക്കുകയും ആ ഭൂമി 
വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവു വാങ്ങുവാ ൻ (പസ്തുത ആക്ററ് 7 -ാം 
വകുപ്പു പ്രകാരം മാനന്തവാടി, റവന്യൂ ഡിവിഷണൽ ഓഫീസറോടം നിർദ്ദേ 
ശിക്കുകയും ചെയ്യുന്നു . 

( പസ്തുത സ്ഥലത്തിന്റെ ഒ പ്ലാൻ മാനന്തവാടി റവന്യൂ ഡിവിഷണൽ 
ഓഫീസറുടെഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത് എപ്പോ 
വേണമെങ്കിലും അതു പരിശോധിക്കാവുന്നതാകുന്നു . 

പട്ടിക 

ജില്ല വയനാട 
താലൂക്ക്- സുൽത്താൻ ബത്തേരി 

വില്ലേജ് - സുൽത്താൻബത്തേരി 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
പഴയ സർവ്വേ നമ്പർ പുതിയ വിവരണം വിസ്തീർണ്ണം 
സർവ്വേ നമ്പർ 

ഹൈക ടറിൽ 
263 (ഭാഗം) 

541 4 പുരയിടം 

0.2050 
ഗവർണ്ണറുടെഉത്തരവു പ്രകാരം 

ററി . ശങ്കരൻ 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി . 


വിശദീകരണക്കുറിപ്പ്, 


( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുന്നതിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ്) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2 |4 | 63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്രസർക്കാരിൻറ ആവശ്യത്തിലേക്ക സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെഭരമേല്പിച്ചിട്ടുളളതുംമുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത് ടെലികമ്മ്യൂണിക്കേഷൻ 
സ്ററാഫിനം ക്വാർട്ടേഴ്സ് പണിയുന്നതിനുവേണ്ടി ആവശ്യമാണെന്ന് 
സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽ പറഞ്ഞ ആവശ്യത്തിനുള്ള ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1983. 


Reg. No. KL/TV (N )/12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


- - : 


10th February 1983 
Vol. XXVIII] Trivandrum , Thursday, 

21stMagha 1904 ( Saka ) 


No. 127 


കരള സർക്കാർ 


ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ് 

വിജ്ഞാപനം 


ഒ . 


നമ്പർ 33189 / ററി, ബി 2 /82/ ററി. എഫ്& പി , തിരുവനന്തപുരം, 1983 ജനുവരി 28. 

എസ്. ആർ. നമ്പർ 156/83.--ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1 ) -ാം ഖൺഡംമൂലം നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി 31-5-1963 - ലെ 2/4/1963 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം, കേരള സംസ്ഥാനത്ത് യൂണിയൻ) ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ട് (1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിൻറ ചുമതലക ൾ 
കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭാരമേല്പിച്ചിരിക്കുന്നതി 
നാ ലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് 
ആലപ്പുഴയിൽ ലോംങ് ഡിസ്ററൻസ് സെൻറർ ടെലഫോൺ എക്സ്ചേഞ്ച് 
പണിയുന്നതിന ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടായേക്കാമെന്നോ 
കേരള 
സർകാരിനു തോന്നുന്നതിനാലും ; 
ഇപ്പോൾ , അതിനാൽ, അത് സംബന്ധിച്ച നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാ 
പേർക്കും പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പ് ( 1) -ാം ഉപവകുപ്പിലെ 
വ്യവസ്ഥകൾ പ്രകാരം ഇതിനാ ൽ നൽകുന്നു . 

33/ 485/ S 


2 


പട്ടിക 

ജില്ല - ആലപ്പുഴ. 
താലൂക്ക്-അമ്പലപ്പുഴ. 

വില്ലേജ_-ആലപ്പുഴ വെസ്ററ്. 
(സുമാർ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 
സർവ്വേ നമ്പർ-307144 എ , ബി , സി . 
തരംതിരിക്കൽ-പുരയിടം 
വിസ്തീർണ്ണം-0.2246 ഹെക്ടർ 

ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

ററി , ശങ്കരൻ, 
ഗവൺ മെൻറ് അഡീഷണൽ സെക്രട്ടറി . 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ ( പ്രസിഡൻറ് 31-5-1963- ലെ -2/ 4 /1963 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമതാത്താടുകൂടി രല്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത ആലപ്പുഴയിൽ 
ലോംങ് ഡിസ്ററൻസ് സെന്റർ ടെലഫോൺ എക്സ്ചേഞ്ച് പണിയുന്ന 
തിന് ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാരിന ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതും 
ആകുന്നു 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS . 

TRIVANDRUM , 1983. 


Reg. No. KL| T \ ( *)/12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th February 1983 
Vol. XXVIII] Trivandrum , Thursday 

[ No. 129 
21st Magha 1904 (Saka ) 


കേരള സർക്കാർ 


ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


ഒ , 


നമ്പർ 580/ റ്റി.ബി 2 /83/ 8ി.എഫ്.ആൻറ് പി . 

തിരുവനന്തപുരം, 1983 ജനുവരി 28. 
എസ്. ആർ. നമ്പർ 158/ 83.- ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം(1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക° s ” (1962 - ലെ ( 21) പ്രകാരമുളള കേന്ദ സർക്കാരിന്റെ ചുമതലകൾ 
കരള സർക്കാരിനെ 

അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്ന 
തിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത 
ബാലരാമപുരത്ത് ടെലഫോൺ എക്സ്ചേഞ്ചിനുവേണ്ടി കെട്ടിടം നിർമ്മിക്കു 
ന്നതിന് ആവശ്യമുണ്ടെന്നാ ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നാ കേരളസർക്കാ 
രിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാവർക്കും 
( പ്രസ്തുത ആക്ററ് 3 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പിലെ വ്യവസ ° ഥകള നു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 

33/487/83 /J . 


2 


പട്ടിക 

ജില്ല - തിരുവനന്തപുരം 
താലൂക്ക്-നെയ്യാറ്റിൻകര 

വില്ലേജ് - തിരുവല്ലം 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്.) 
സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
453/5 (ഭാഗം) പുരയിടം 

0. 0809 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

റ്റി , ശങ്കരൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെകട്ടറി . 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ° oദശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 2/ 4/63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്തു കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള് അധികാരം കേരള സർക്കാരിനെ അവ 
രുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് ബാലരാമപുരം ടെല 
ഫോൺ എക്സ്ചേഞ്ചിനു കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് 
കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിട്ടുളളതും ആകുന്നു . 

മേൽ പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജഞാപനം 


PRINTED AND PUBLISHND BY THE S. G. P. AT THE GOVERNMENT PRESA 

TRIVANDRUM , 1983. 


Reg. No. KL/ IV ( N )/ 12 


Government of Kerala 

1983 


ENT 
W.7 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th February 1983 
Vol. XXVIII) Trivandrum , Thursday , 

[No. 136 
21st Magha 1904 ( Saka ) 


NOTIFICATION 
UNDER SECTION 6 OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 
No. B - 109/82. 

9th February 1983. 
Whereas the Government have directed the survey of lands 
comprised in survey numbers noted below , it is hereby notified under 
subsection (1) of section 6 of the Kerala Survey and Boundaries Act, 
1961, that survey operation will be started in the village soon and the 
survey numbers of the village noted below will be demarcated and 
surveyed and that every person claiming to be interested in the registered 
lands situated within or adjoining the undermentioned lands is hereby 
invited to attend immediately either in person or by agent on the surveyor 
employed in the locality and also from time to time when called upon for 
the purpose of pointing out the boundaries and supplying Information 
in connection therewith . 

Under subsection (2) of section 6 of the said Act, this notification , 
shall be held to be a valid notice, to every person having any interest in 
the said lands. 

Under subsection (3) of section 6 of the above said Act, all the 
registered holders are hereby required : 
(a ) to clear within 15 days by cutting down or removing any trees, 

jungle, fences, standing crops or other material obstructions, the 
boundaries or other lines, the clearance of which may be necessary 

for the purposes of survey; and 
33/ 505 /83/J . 


2 


(b ) to provide labour at such time and for such periods as may from 

time to time be required by furnishing flag holders and chainmen ; 
and 
to provide suitable survey marks and otherwise to give such 
assistance in the survey as may be demanded under the said Act 

or rules made thereunder, 
If any person fails to comply with these requisitions under clauses (a ) to 
(c ) mentioned above , the work will be got done by employing hired labour 
and the cost thereof will be recovered from the defaulters as provided in the 
Act and rules made thereunder. 


Taluk - Thiruvalla 
Sl. No. 


Schedule 
District - Alleppey 

Village - Kizhakkumbhagom 
Description 

Extent in 


Sy. No. 


Ares 


Dry 


) 


1 . 
2 . 
3 . 
4 . 
5 . 
6 . 
7 . 
8 . 
9 . 


92 


costisconcocoa 


236/1 
236/2 
2363 
236/4 
236/5 
236 ) 
236 / 
236/8 
235 
235/7 
235/8 


10.00 
05.00 
00.06 
00.50 
00.50 
01.00 
01.00 
01.00 
02.00 
03.00 
04.05 


9 ) 


22 


3 ) 


9 ) 


28.65 


(Sd . ) 
Special Tahsildar, ( LA) , N.H. 


Alleppey 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983 . 


Reg . No.KLIVENOL 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th February 1983 
Vol. XXVIII] Trivandrum , Thursday, 

- [No. 119 
21st Magha 1904 (Saka ) 


GOVERNMENT OF KERALA 


Transport, Fisheries & Ports ( Transport - B ) Department 


NOTIFICATION 


No. 29403/TB2/82/ TF & P . 

Dated , Trivandrum , 28th January 1983 . 
S.R.O. No. 150/83. - Whereas in exercise of the powers conferred by 
clause ( 1 ) of Article 258 of the Constitution of India the President 
has in Notification No. 2 /4 /63 /Judl.11 dated 31-5-1963 entrusted the 
Government of Kerala with their consent the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (21 of 1962), 
in relation to the acquisition of lands for the purpose of the Union in the 
State of Kerala : 

And whercas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose , to wit for doubling rail track between Irrinjalakuda and 
Chalakudy Railway Stations. 

Now , therefore, notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of section 3 of 
the said Act. 

Under sub -section (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case , the provisions of section 5 of 
• the Act shall not apply to this case . 

33 /477 /B . 


SCHEDULE 


District - Trichur . 

Taluk - Mukundapuram. 
Village - Padinjara Chalakudy . 

( Block No. 263) 

(The extent given is approximate ) 
Sl. No. Survey No. Classification 

Extent in hectare 
137/1 Part 

Dry 

0. 0052 
2 14214 Part 

0 , 0030 


1 


Total 


0,0082 


ഭരണ ഘടന 


Explanatory Note 
( This is not part of the notification but is intended to bring out the 
general purport). 

The President of India has in Notification No. 2/ 4/63IJudl.II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of Central Government in the State and 
it appears to the State Government that the lands mentioned in the schedule 
above are needed for a public purpose viz . for doubling of rail track between 
Irrinjal. kuda and Chalakudy. 

This notification is intended for the above purpose. 
എസ , ആർ, 6 , നമ്പർ 150/83. - ഇൻഡ്യൻ 

258 -ാം അനു 
ച °ാദം (1) -ം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/ 4/63 /ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനം മൂലം 

കേരള സംസ്ഥാനത്ത യൂണിയൻ ആവശ്യ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥല 
മെടുപ്പ് ആക്ററ് (1962- ലെ് 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതല 
കൾ , കേരളസർക്കാരിനെ അവരുടെ സമ്മതത്തോടുകുടി രോമൽപ്പിച്ചിരിക്കു 
ന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന്, 
അതായത് ഇരിങ്ങാലക്കുടയ്ക്കും ചാലക്കുടിയ്ക്കും ഇടയ്ക്ക് റയിൽപ്പാത 
ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ 
കേരള സർക്കാരിനു തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാവർക്കും 
പസ്തുത ആക്ററ് 3 -ാം വകുപ്പ് (1 ) -ാം ഉപ വകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 

പ്രസ്തുത ആക്റ്19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെഅടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്നു സർക്കാർ നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . 


പട്ടിക 


യില - തൃശൂർ. 

താലുക്ക - മുകുന്ദപുരം, 
വില്ലേജ് - പടിഞ്ഞാറെ ചാലക്കുടി. 

( ബ്ലോക്ക് നമ്പർ. 263) 
(സുമാർ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 
( കമ നമ്പർ സർവ്വേ നമ്പർ 

തരം തിരിക്കൽ 

വിസ്തീർണ്ണം 
ഹെക്ടറിൽ 


പുരയിടം 


137/1 ഭാഗം 
142/4 ഭാഗം 


0.0052 
0.0030 


2 


ആകെ 


0.0082 


വിശദീകരണക്കുറിപ്പ് 
(ഇത് വിജ്ഞാപനത്തിന്റെ 

ാഗമല്ല . എന്നാൽ പൊതു ഉദ ° 06 ശം 
വെളിപ്പെടുത്തുന്നതിന് ഉദ ° ദേശിച്ചുകൊണ്ടുളളതാണ്) . 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963 - ലെ 2 / 4 /1963/ ജുഡീഷ്യൽ II എന്ന 
നനാർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപ 
യോഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും മുകളിൽ പട്ടിക 
യിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് ഇരിങ്ങാല 
ക്കുടയ്ക്കും ചാലക്കുടിയ്ക്കും ഇടയ്ക്ക് റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് 
ആവശ്യമാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor, 

T. SANKARAN, 
Additional Secretary to Government, 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS 

TRIVANDRUM, 1983 , 


Reg . No. KL/ TV (N ) /12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


LINE 


Vol. 


10th February 1983 
VIII ] Trivandrum , Thursday, 

21st Magha 1904 (Saka ) 


[No. 121 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport- B ) Department 


NOTIFICATION 


No. 29187/TB2 /82 / TF & P . 

Dated , Trivandrum , 28th January 1983 . 
S. R. O. No. 151/83. - Whereas in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President has in 
Notification No. 2 /4 /63/Judl. II, dated 31-5-1963 entrusted the Govern 
ment of Kerala , with their consent, the functions of the Central Govern 
ment under the Kerala Land Acquisition Act, 1961 (21 of 1962), in 
relation to the acquisition of lands for the purpose of the Union in the 
State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely be needed for a 
public purpose, to wit for doubling rail track between Mulangunnathu 
kavu and Trichur Railway Stations ; 

Now , therefore, notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of subsection (1) of 
section 3 of the said Act ; 

33/479 /S 


2 


Under subsection (4 ) of section 19 of thesaid Act, theGovernment direct 
that in view of the urgency of the case, the provisions of section 5 of the Act 
shall not apply to this case 

SCHEDULE 

District - Trichur. 
Taluk - Trichur. 

Village - Trichur . 
( Block No. 250 ) 

( The extent given is approximate ) 
Sl . No. Sy. No. 

Classification 

Extent in 

Hectare 
1905/1 Part Dry now Wet 

0.0225 
2 2 

0.0763 
3 3 

0.0620 
4 4 

0.0509 
5 1918/1 

Dry 

0.0167 

0.0170 
7 3 

1 ) 

0.0020 


1 


ാ 


5് 


3 


1 


1 


Total 


0.2474 


Explanatory Note 
(This is not part of the notification , but is intended to bring out the 
general purport.) 

The President of India hasin notification No.2/4/63IJudl.II, dated 
31-5-1963 entrusted the Government of Kerala 5 with their consent the 
powers to acquire lands for the use of Central Government in the 
State , and it appears to the State Government that the lands 
mentioned in the schedule above is needed for a public purpose viz . for 
doubling of rail track between Mulangunnathukavu and Trichur . 

This notification is intended for the above purpose. 

എസ്. ആർ. ഒ . നമ്പർ 151/83 .-- ഇൻഡ്യൻ ഭരണഘടനയുടെ 258-ാം അനു 
ച്ചേദം (1)ം ഖണ്ഡം മൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്"(ടപതി 31-5-1963- ലെ 2/ 4 /63/ ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപനം 
മൂലം കേരള സംസ്ഥാനത്ത ”യൂണിയന്റെ ആവശ്യത്തിനായി ഭൂമി വിലയ്ക്കെ 
ടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ട് (1962- ലെ 
21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിൻറ ചുമതലകൾ കേരള സർക്കാരിനെ അവ 
.രുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതാ 
യത്മുളങ്കുന്നത്തുകാവിനുംതൃശ്ശൂരിനും ഇടയ്ക്ക് റയിൽപ്പാത ഇരട്ടിപ്പിക്കു 
ന്നതിന് ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാ 
രിന് തോന്നുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, അതുസംബന്ധിച്ച നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാ 
പേർക്കും പ്രസ്തുത ആക്ററ° 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥ 
കൾ പ്രകാരം ഇതിനാൽ നൽകുന്നു . 


3 


(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് ( 4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെഅടിയന്തിരസ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക° oci° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിക്കു ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . 

പട്ടിക 

ജില്ല - തശ്ശൂർ. 
താലൂക്ക്- തശ്ശൂർ. 

വില്ലജ്_തുശ്ശൂർ, 
( ബ്ലോക്ക് നമ്പർ 250) 
( സുമാർ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത 
( കമ നമ്പർ സർവ്വേ നമ്പർ 

തരംതിരിക്കൽ വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
1905/1 ഭാഗം • പൂരയിടം ഇപ്പോൾ നീലം 0.0225 
2 

0.0763 
3 3 

0.0620 
4 

0.0509 
1918/1 പുരയിടം 

0 , 08167 
0.0170 
0.0020 


53 


53 


# 


13 


3 


3 ) 


1 


9 


ആകെ 


0.2474 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളി 
പ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ ( പ്രസിഡൻറ് 31-5-1963 - ലെ 2 /4 /63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ ° ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് മുളങ്കുന്നത്തുകാ 
വിനും തൃശ്ശൂരിനും ഇടയ്ക്ക് റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യ 
മാണെന്ന് സംസ്ഥാന സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽ പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor, 

T. SANKARAN, 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


Reg .No. KLSTV (19/12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol.XXVIII ] Trivandrum , Thursday , 


10th February 1983 

[No. 124 
21st Magha 1904 (Saka ) 


GOVERNMENT OF KERALA 


Transport, Fisheries & Ports ( Transport - B ) Department 

DECLARATION 
No. 22089 /TB2/82 /TF & P . 

Dated , Trivandrum , 28th January 1983. 
S.R.O. No. 153/83. - Whereas in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution of India , the President 
has in Notification No. 2 /4 /63/ Judl.II dated 31-5-1963 entrusted the 
Government of Kerala , with their consent, the functions of the Central 
Government, under the Kerala Land Acquisition Act, 1961 (21 of 1962), ir 
relation to the acquisition of lands for the purpose of the Union in the 
State of Kerala ; 

And , whereas , under subsection ( 1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962) Notification No. 7388 /TB2 /82/ TF & P. 
dated the 18th May , 1982 in respect of the lands specified in the schedule 
below has been published as S. R. O. No. 669 82 in the Kerala Gazette 
Extraordinary No. 392 dated the 27th May, 1982 ; 

And , whereas , under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case the provisions of section 5 of the Act shall not apply to the lands 
specified in the schedule below ; 

And , whercas, the Government of Kerala are satisfied that the said lands 
have to be acquired for a public purpose; 

33 /482 / B. 


2 


Now , therefore, the Government of Kerala hereby declare under section 
6 of the Act that the lands specified in the schedule below and measuring 
0.1463 hectare be the same a little more or less are needed for a public 
purpose, to wit for doubling rail track between Mulangunnathukavu and 
Trichur Railway Stations and under section 7 of the said Act direct the 
Special Tahsildar (Land Acquisition ) Railways, Trichur- 3 to take order for 
the acquisition of the lands. Further, under subsection (1) of section 19 of 
the said Act, Government direct that the Collector may take possession of 
the lands on the expiry of fifteen days from the date of publication of the 
notice mentioned in subsection (1) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar, 
(Land Acquisition ) Railways, Trichur- 3 and may be inspected at any time 
during office hours. 


SCHEDULE 
District - Trichur. 


Taluk . Trichur . 


Village - Pottore . 


Sl. No. 

1 . 
2 
3 . 


(Block No. - 242) 
( The extent given is approximate ) 
Survey No. Description 

559/1 
559 /2-5 
559/4-6 


Dry 


Extent in Hectare 

0.0729 
0.0625 
0.0109 


9 


Total 


0.1463 


Explanatory Note 
( This is not part of the notification but is intended to bring out the 
general purport). 

The President ofIndia has in Notification No. 2 /4 /63/Judicial II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire lands for the use of the Central Government in the State , and it 
appears to the State Government that the lands mentioned in the Schedule 
above are needed for a public purpose, viz . for the doubling of rail track 
between Mulangunnathukavu and Trichur Railway Stations . 

This declaration is intended for the above purpose . 

ngmuº. my0. m . mm 153 /83.- Jo com reisMoms 258-0.com 
AlºGA @ B . ( 1)-0 . umºwongel. Manus WIA906030 olmlcmolejº 
09041° (SAJ 1963 cm 6 ° 31-0. m7w01076 2 /4 /63/2jwingo II nom 
നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തി 
mowego wewn095 mm (Tuomimºwledº 1961- e do nºwej 


g 


ഭൂമിയെ 


ആക്റ 


മെടുപ്പ് ആക്ററ് (1962- ലെ 21 ) പ്രകാരമുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ 
കരളസർക്കാരിനെ 

അവരുടെ സമ്മതത്തോടുകുടി രാരൽപ്പിച്ചിരിക്ക 
യാലും ; 
. 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക° ററ ” (1962- ലെ 21) , 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പുപകാരം 1982 മേയം 27 -ാം തീയതിയിലെ 392 -ാം നമ്പർ 
അസാധാരണ കേരളഗസററിൽ എസ്. ആർ. ഒ , നമ്പർ 669/82 എന്ന നമ്പരിൽ 
1982 മേയ് 18 -ം തീയതിയിലെ 7388 /ററി, ബി , 2 /82/ ററി. എഫ്. ആൻറ് പി . 
എന്ന നമ്പർ വിജ്ഞാപനം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത ആക° 6 19-ാം വകുപ്പ് (4) -ം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള സംഗതിക്ക ബാധകമാകുന്ന 
തല്ലെന്ന് കേരള സർക്കാർ നിർദേശിച്ചിരിക്കുന്നതിനാലും; 

( പസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്നു കേരള സർക്കാരിന് ബോദ° ധ്യം വന്നിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാര്.താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും, 0.1463 ഹെക്ട വിസ്തീർണ്ണ 
ത്തിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന അതായത മുളംകുന്നത്തുകാവിനും തുശ്ശൂരിനും ഇടയ്ക്ക് 
റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുക 
കും ( പസ്തുത് 

7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം 
വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് തൃശ്ശൂർ- 3- ലെ 
റയിൽവേ ( സ്ഥലമെടുപ്പ്) സ്പെഷ്യൽ തഹശീൽദാരോട് | നിർദ്ദേശി 
ക്കുകയുംചെയ്യുന്നു . മാത്രമല്ല , പ്രസ്തുത ആക്ററ് 9 -ാം വകുപ്പ് (1) -ാം 
ഉപവകുപ്പു പ്രകാരമുളള നോട്ടീസ് (പസിദ °ധപ്പെടുത്തുന്ന തീയതി മുതൽ 
പതിനഞ്ചുദിവസം കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തി 
യെടുക്കേണ്ടതാണെന്നും സർക്കാർ 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം 
കളക്ടറോട് നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ-3 റയിൽവേ സ്ഥലമെടുപ്പ്) സ്പെ 
ഷ്യൽ തഹശീൽദാരുടെ ഒാഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും , ഓഫീസ 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 

പട്ടിക 

ജില്ല -തശ്ശൂർ. 
താലൂക്ക്തശ്ശൂർ. 

വില്ലേജ്_പോ ട്ടോർ 
( ബ്ലോക്ക് നമ്പർ -242) 
(ഏകാദശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) - 
കമനമ്പർ സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ 
559/1 പുരയിടം 

0.0729 
559/ 2-5 

0.0625 
3 559 :1-6 

0.0109 


ാ 


ആകെ 


0.1463 


വിശദീകരണക്കുറിപ്പ 


( ഇത 

( പഖ്യാപനത്തിന്റെ മാഗമല്ല . എന്നാൽ പൊതു ഉദ° ദേശം 
വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്). 

ഇൻഡ്യൻരാഷ്ടപതി 31-5-1963- ലെ 2/4/63 ) ജഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് മുളംകുന്നത്തു 
കാവിനും തശ്ശൂരിനും 

ഇടയ്ക്ക 

റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് 
ആവശ്യമാണെന്ന് സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
മേൽപ്പറഞ്ഞ 

ഉദ്ദേശം നിറവേററുന്നതിനുവേണ്ടിയുളളതാണ് ഈ 
പ്രഖ്യാപനം, 


By order of the Governor, 

T. SANKARAN , 
Additional Secretary to Government. 


ri :INTED AND PUBLISHED BY TIME S. G , IT . AT TIME GOVERNMENT PRESS , 

TRIYANDRUM , 1983, 


Reg . No. KL /TV (N ) /19 


Government of Kerala 

1982 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


ET 


Vol. XXVIII) Trivandrum , Thursday , 


10th February 1983 

[No. 128 
21st Magha 1904 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport-B ) Department 

DECLARATION 
No. 30729/ TB2/82/TF & P. Dated , Trivandrum , 28th January 1983. 

S.R.O. No. 157 /83. — Whereas in exercise of the powers , conferred 
by clause (1) of Article 258 of the Constitution of India , the President has, 
in Notification No. 2/4/1963 Jdl. II, dated 31-5-1963 entrusted the Govern 
ment of Kerala , with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 (21 of 1962 ), in relation to 
the acquisition of lands for the purpose of the Union in the State of Kerala; 

And whereas, under subsection ( 1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962), Notification II No. 2242/ TB2/80 /W & T 
dated the 2nd April, 1980 in respect of the lands specified in the 
schedule below has been published as S.R.O. No. 358/80 in the Kerala 
Gazette Extraordinary No. 265 dated the 5th April, 1980 ; 

And whereas under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the 
case, the provisions of section 5 of the said Act shall not apply to the lands 
specified in the schedule below ; 

And whereas, the Government of Kerala are satisfied that the said 
lands have to be acquired for a public purpose ; 

33/486 /S 


2 


Now , therefore, the Government of Kerala jereby declare under 
section 6 of the said Act that the lands specified in the schedule below and 
measuring 0.7744 Hectare be the same a little more or less are needed for 
a public purpose, to wit for the construction of Ernakulam - Alleppey Broad 
Guage Railway line and under section 7 of the said Act direct the Special 
Tahsildar (Land Acquisition ) Railways, Alleppey to take order for the 
acquisition of the lands. Further, under subsection (1) of section 19 of the 
said Act the Government direct that the Collector may take possession of 
the lands on the expiry of fifteen days from the date of publication of the 
notice mentioned in subsection (1 ) of section 9 of the said Act. 

A plan of the lands is kept in the office of the Special Tahsildar ( Land 
Acquisition ) Railways, Alleppey and may be inspected at any time during 
office hours. 

SCHEDULE 

District - Alleppey . 
Taluk - Ambalapuzha. 

Village - Mararikulam South . 
( The extent given is approximate) 
Sl. No. Sy.No. 

Description 

Extent in 

Hectare 
Block No. - 14 . 
158 / 1-3 

0.0875 
158 /2-7 

0.0210 
158,2-8 

0.0280 
4 158 /3-3 Dry and Wet 

0.0272 


- Dry 


2 
3 


9 


Total 


0.1637 


Block No. - 15 . 

Dry 


1 


92 


5 ) 


99 


157 / 4-6 
157/ 4-4 
157/ 4-7 
157 /5 -A8 
157 /5 -A2 
157/5 -A9 
157/6 -A3 
157/6 -B3 
15716 -CE4 
157/6 -CE5 
157 /6 - DI 
15717-A5 
15717 - A6 


Dry and Wet 


0.0354 
0.0730 
0.0700 
0.0500 
0.0115 
0.0800 
0.0630 
0.0064 
0.0526 
0.0607 
0.0121 
0.0660 
0.0300 


9 ) 


9 
10 
11 
12 
13 


Reclaimed dry 

Dry 


Total 


0.6107 


-3 


Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport. ) 

The President of India has in Notification No. 2/4/63 Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire lands for the use of the CentralGovernment in the State 
and it appears to the State Government that the lands mentioned in the 
schedule above is needed for a public purpose viz . for the construction 
of Ernakulam -Alleppey Broadgauge Railway line. 

This Declaration is intended for the above purpose. 

എസ്. ആർ. ഓ . നമ്പർ 157/83. - ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനു 
ച്ചേദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ട്രപതി 1963 മേയ് 31 -ാം തീയതിയിലെ 214/63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥല 
മെടുപ്പ്ആക°6 ° (1962 - ലെ 21 ) ( പകാരമുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ 
കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്കയാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക° s ” (1962- ലെ 21 ) 3 -ാം വകുപ്പ്(1 ) -ാം 
ഉപവകുപ്പു പ്രകാരം 1980 ഏപ്രിൽ 5 -ാം തീയതിയിലെ 265 -ാം നമ്പർ അസാ 
ധാരണ കേരളഗസററിൽ എസ്. ആർ. ഒ. നമ്പർ 358/80 എന്ന നമ്പരിൽ 1980 
ഏപ്രിൽ 2 -ാം തീയതിയിലെ 2242} ററി ബി 2/ 80/ ഡബ്ളൂ .ആൻറ് ററി, II 
എന്ന നമ്പർ വിജ° ഞാപനം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയെ സംബ 
ന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

( പസ്തുത ആകടം 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിരസ്വഭാവം പരിഗണിച്ച് ( പസ്തുത ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധക 
മാകുന്നതല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത സ്ഥലം ഒരു പൊതുആവശ്യത്തിന് വിലയ്ക്കെടുക്കേണ്ടതാ 
ണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും. 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്റ 6 -ാം വകുപ്പു പ്രകാരം 
കേരള സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ളതും 0.7744 ഹെക്ടർ 
വിസ്തീർണ്ണത്തിൽ അൽപ്പം കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു 
പൊതു ആവശ്യത്തിന്, അതായത 

എറണാകുളം- ആലപ്പുഴ ( ബാഡ് ഗേജ 
റയിൽപ്പാത പണിയുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും 
(പ്രസ്തുത ആക്റ ° 7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കടു 
ക്കുന്നതിനുളള ഉത്തരവാ സ്വീകരിക്കുന്നതിന് ആലപ്പുഴ സ്ഥലമെടുപ്പ് 
സ്പെഷ്യൽ തഹശീൽദാരോട (റയിൽവേയസ ) 

നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 


4 


മാ ( തമല്ല (പസ്തുത ആക്ററ് 9 -ാം വകുപ്പു (1) -ാം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ് പ്രസിദ°ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം 
കഴിയുമ്പോൾ പ്രസ്തുത ഭൂമി കൈവശപ്പെടുത്താവുന്നതാണെന്നും സർക്കാർ 
19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 
സ ° ഥലത്തിൻറ 

പ്ലാൻ ആലപ്പുഴ സ്ഥലമെടുപ്പ 

സ്പെഷ്യൽ 
: തഹശീൽദാരുടെ (റയിൽവേയ്സ്) ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആ ഫീസ് 
സമയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 

പട്ടിക 
ജില്ല - ആലപ്പുഴ, 

താലൂക്ക്- അമ്പലപ്പുഴ, 
വില്ലേജ് - മാരാരിക്കുളം തെക്ക്. 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമ നമ്പർ സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 
ഹെക്ടറിൽ 


ബ്ലോക്ക് നമ്പർ 14 


പുരയിടം 


1 ) 


2 
3 
4 


158 /1-3 
1582-7 
1582-8 
158 / 3-3 


0.0875 
0.0210 
0.0280 
0.0272 


35 


പുരയിടവും നിലവും 


ആകെ 


0. 1637 


ബ്ലോക്ക് നമ്പർ -15 


പുരയിടം 


13 


2 
3 


5 


2 


3 


6 


157| 4-6 
157]4-4 
15714-7 
1575- എൻ 
15715--2 
157 | 5 - എ 9 
157| 6 - എ 3 
157/ 6 - ബി 3 
157| 6 - സി .24 
157| 6 - സി - ഇട 
157) 6 - ഡി 1 
15717 -എട 
15717- എ 


പുരയിടവും നിലവും 


0.0354 
0.0730 
0.0700 
0.0500 
0.0115 
0.0800 
0.0630 
0.0064 
0.0526 
0.0607 
| 0.0121 
0.0660 
0.0300 


1 


8 
9 
10 
11 
12 
13 


നികത്തിയ പുരയിടം 

പുരയിടം 


ആകെ 


0.6107 


5 


വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിൻറ ാഗമല്ല . എന്നാൽ 

ം മു ഉദ്ദേശം 
വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 2 |4 | 63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന്, അതായത് 

എറണാകുളം 
ആലപ്പുഴ റബാഡ്ഗേജ് റയിൽപ്പാത നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് 
സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപറഞ്ഞ ഉദ ° ദേശം നിറവേററുന്നതിനു വേണ്ടിയുളളതാണ് 
പ്രഖ്യാപനം. 


By order of the Governor, 

T. SANKARAN, 
Additional Secretary to Government . 


PRINTED AND PUBLISHED BY TIME 8. G , P. AT T1th hTTN ITE : 1 ). "es, 

THIVANDRUM , 1983. 
95/ 486/ s 


Reg. No. Stil ( ) ;19 


© 
Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ] Trivandrum , Thursday , 


10th February 1983 
21st Magha 1904 


[No. 132 


GOVERNMENT OF KERALA 


Health (G ) Department 


NOTIFICATIONS 


No. 1918 /G3/83/HD . 


Dated , Trivandrum , 27th January, 1983. 


S. R. O. No. 168 /83. - In exercise of the powers conferred by sub 
section (1) of section 9 of the Prevention of Food Adulteration Act, 1954 
(Central Act 37 of 1954 ), and in supersession of Notification (1) No. 
30120 /G3/ 78 / HD - III dated the 30th June , 1978 published as S. R. O. 
No. 670/78 in the Kerala Gazette Extraordinary No. 450 dated the 5th 
July , 1978, the Government of Kerala hereby appoint Sri A.M.Kunjavara , 
Health Inspector Grade-I, Alwaye Municipality to be Food Inspector 
for the purposes of the said Act and assign to him the area within the 
Alwaye Municipality as the local area within which he shall exercise his 
powers under the said Act. 


S. R. O. No. 169 /83. - In exercise of the powers conferred by sub 
section (1) of section 20 of the Prevention of Food Adulteration Act, 
1954 (Central Act 37 of 1954), and in supersession of Notification (ii) 
No. 30120 /G3/ 78 /HD -III dated the 30th June, 1978, published as S. R. O. 

33 /501/MC. 


2 


No. 671/78 in the Korala Carotte Extraordinary No. 450 dated tho Sth 
July , 1978, the Government of Kerala hereby authorise Sri. A. M. 
Kunjavara appointed as Food Inspector under sub -section ( 1) of section 9 
of the Act in Alwaye Municipality to institute prosecutions for offences 
under the said Act within his jurisdiction . 


By order of the Governor, 


C. RAMACHANDRAN , 

Secretary 


Explanatory Note 
( This does not form part of the notification , but is intended to indicate 
its general purport).. 

Sri A. M. Kunjavara has been transferred and posted as Food 
Inspector of Alwaye Municipality. It is therefore necessary to appoint 
him as Food Inspector under the Prevention of Food Adulteration Act 
and to authorise him to institute prosecutions for offences under the 
Act. The notifications are for the above purpose . 


I RINTED AND PUBLISHED BY TIIE S.C.P.Ar Tu ,GOVERNMENT PRESS 

TRIVANDRUM , 1983. 


Reg. No. KL /TV (N /12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ] Trivandrum , Thursday, 


10th February 1983 

21st Magha 1904 


[No. 133 


GOVERNMENT OF KERALA 


Health (G ) Department 

NOTIFICATIONS 


No. 664 /G3 /83/HD . 


Dated, Trivandrum , 24th January, 1983. 


S. R. O. No. 170 / 83. - In exercise of the powers conferred by sub 
section (1) of section 9 of the Prevention of Food Adulteration Act, 
1954 (Central Act 37 of 1954), and , in supersession of Notification - I 
No. 60028 /G3/81/HD dated the 28th November, 1981 published as S. R. O. 
No. 1418/81 in the Kerala Gazette Extraordinary No. 967 dated the 2nd 
December, 1981, the Government of Kerala hereby appoint S # 
P. Lekshinanan , Health Inspector, Grade - I Chengannur Municipality to 
be Food Inspector for the purposes of the said Act and assign to him the 
area within the Chengannur Municipality as the local area within which 
he shall exercise his powers under the said Act. 


S. R. O. No. 171 /83. - In exercise of the powers conferred by sub 
section ( 1) of section 20 of the Prevention of Food Adulteration Act, 
1954 ( Central Act 37 of 1954), and in supcrsession of Notification - II 
No. 60028 /G3 /81/HD dated the 28th November, 1981 published as 
33 /502 /MC. 


2 


S. R. O. No. 1419/81 in the Kerala Gazette Extraordinary No. 967 dated 
the 2nd December, 1981, the Government of Kerala hereby authorise 
Sri P. Lekshmanan appointed as Food Inspector under sub-section (1) of 
section 9 of the said Act in the Chengannur Municipality to institute 
prosecutions for offences under the said Act within his jurisdiction . 


By order of the Governor, 
C. RAMACHANDRAN , 

Secretary 


Explanatory Note 
( This does not forin part of the notification , but is intended to indicate 
its general purport). 

Sri P. Lekshmanan , Health Inspector I Grade has been posted 
as Food Inspector in Chengannur Municipality . It is necessary to appoint 
him as Food Inspector under the Prevention of Food Adulteration Act 
and to authorise him to institute prosecutions for offences under the 
Act. The notifications are intended to achieve the above objects. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESE , 

TRIVANDRUM , 1983. 


• Reg . No. KLTV (N )/13 


Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII] Trivasur www , Thursday, 


10th February 1983 


[No. 134 


21st Magha 1904 


GOVERNMENT OF KERALA 


Health (G ) Department 


NOTIFICATIONS 


No. 64544/G3/82 /HD . 


Dated , Trivandrum , 25th January, 1983. 


(i) 


S. R. O. No. 172 / 83. - In exercise of the powers conferred by sub 
Section ( 1) of section 9 of the Prevention of Food Adulteration Act, 
1954 (Central Act 37 of 1954), and in supersession of Notification (i) 
No. 22418 /G3/ 79 /HD dated the 22nd May, 1979 published as S. R. O. 
No. 654/79 in the Kerala Gazette Extraordinary No. 411 dated the 12th 
June, 1979 the Government of Kerala hereby appoint Sri G. Krishnan 
kutty Nair, Health Inspector, Grade I, Thiruvella Municipality to be 
Food Inspector for the purposes of the said Act and assign to him 
the area within the Thiruvella Municipality as the local area within 
which he shall exercise his powers under the said Act. 


(ii) 


S. R. O. No. 173 / 83. - In exercise of the powers conferred by sub 
section (1) of section 20 of the Prevention of Food Adulteration Act, 
1954 (Central Act 37 of 1954), and in supersession of Notification - (ii) 

33/ 503/MC 


2 


No. 22418 /G3/79 /HD dated the 22nd May, 1979, published as S. R. O. 
No. 655/79 in the Kerala Gazette Extraordinary No. 411 dated the 12th 
June, 1979, the Government of Kerala hereby authorise Sri G. Krishnan 
kutty Nair appointed as Food Inspector under sub -section (1) of section 9 
of the said Act in the Thiruvella Municipality to institute prosecutions 
for offences under the said Act within his jurisdiction . 


By order of the Governor , 
C. RAMACHANDRAN , 

Secretary. 


Explanatory Note 
( This does not form part of the notification , but is intended to indicate 
its general purport). 

Sri G. Krishnankutty Nair, Health Inspector Grade I, has been 
transferred and posted as Food Inspector, Thiruvella Municipality. It 
is necessary to appoint him as Food Inspector for the purposes of Preven 
tion of Food Adulteration Act and to authorise him to institute prosecu 
tions under the Act . The Notifications are for the above purpose, 


!!!!!! ANI 


PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TOIVANDRUM . 1983 . 


O 


Reg . No. KL /TV / 


wc, duit of Kerals 


1900 


KERALA GAZETTE 

EXTRAORDINARY 
PUBLICHED BY AUTHORITY 


10th February 1983 
Vol. XXVIII] Trivandrum , Thursday 

[No. 118 
21st Magha 1904 ( Saka) 


GOVERNMENT OF KERALA 
Transport, Fisheries & Ports ( Transport-B ) Department 

NOTIFICATION 
No. 23402/TB2 /82/TF & P . 

Dated, Trivandrum , 28th January 1983. 
S.R.O. No. 149/83. — Whereas in exercise of the powers conferred 
by clause (1 ) of Article 258 of the Constitution of India , the President hus in 
Notification No. 2 /4/63 /Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions the Central Government under 
the Kerala Land Acquisition Act , 1961 (21 of 1962 ), in relation to the 
Acquisition of land for the purpose of the Union in the State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the Schedule below is needed or is likely to be needed for a 
public purpose, to wit for doubling rail track between Chalakudy and 
Angamaly Railway Stations. 

Now , therefore, notice to that effect is hereby given to all whom it may 
concein , in accordance with the provisions of subsection (1) of section 3 of 
the said Act. 

Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case , the provisions of section 5 of 
the Act shall not apply to this case. 
33/476 /83 / V 


2 


SCHEDULE 


District - Trichur . 
Taluk — Mukundapuram . 

Village - Kizhakkummury . 
( Block No. 265 ) 
( The extent given is approximate) 


Classification . 


Extent in Hectaro 


Survey No. 
519/5 Part 


Dry 


0.0012 


Explanatory Note 


( This is not part of the Notification but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/ 4/ 63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
acquire land for the use of Central Government in the State and it appears 
to the State Government that the land mentioned in the schedule above is 
needed for a public purpose viz. for doubling of rail track between 
Chalakudy and Angamaly . 

This notification is intended for the above purpose . 

എസ്. ആർ. ഓ . നമ്പർ 149/83.--ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം( 1 ) -ാം ഖണ്ഡംമൂലംനൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ട്രപതി 1963 മേയ് 31 -ാം തീയതിയിലെ 214 / 63 /ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ ° ഞാപനംമൂലം കേരള സംസ്ഥാനത്ത്യൂണിയൻ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച്, 1961 - ലെ കേരള സ്ഥല 
മെടുപ്പ് ആക്ററ് (1962 - ലെ 21 ) ( പകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതല 
കൾ , കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കു 
ന്നതിനാലും; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് 
ചാലക്കുടി റയിൽവേസ്റേറഷനും 

അങ്കമാലി 

റയിൽവേസ്റേറഷനും 
ഇടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന്ആവശ്യമുണ്ടെന്നോആവശ്യമുണ്ടാ 
യേക്കാമെന്നോ കേരള സർക്കാരിനു തോന്നുന്നതിനാലും; 
ഇപ്പോൾ , അതിനാൽ അതുസംബന്ധിച്ച 

നോട്ടീസ്, ബന്ധപ്പെട്ട 
എല്ലാപേർക്കും പ്രസ്തുത ആക്റ് 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ 
വ്യവസ്ഥകൾ പ്രകാരം ഇതിനാൽ നൽകുന്നു . 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പുപ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പണിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ ഈ സംഗതിക്ക ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 


3 


പട്ടിക 


ജില്ല - തൃശ്ശൂർ. 
താലൂക്ക് മുകുന്ദപുരം 

വില്ലേജ്_കിഴക്കുംമുറി. 
( ബ്ലോക്ക് നമ്പർ 265) 
(സുമാർ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 
സർവ്വേനമ്പർ 

തരംതിരിക്കൽ 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ 
519/5 ഭാഗം 

പുരയിടം 

0.0012 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ P ദേശം) വെളിപ്പെ 
ടുത്തുന്നതിന് ഉദ° ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963 - ലെ 2/4/63 ജുഡീഷ്യൽ Il എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്തു കേന്ദ്ര സർക്കാരിന്റെ ഉപയാഗ 
ത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് ചാലക്കുടിക്കും 
അങ്കമാലിക്കും ഇടയ്ക്കുളള റയിൽപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് 
സംസ്ഥാന സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനു വേണ്ടിയുളളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor , 

T. SANKARAN , 
Additional Secretary to Gera 1: 1!. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNNENT DES 

TRIVANDRUM , 1983. 


Ron Man VON 


Cover 


199 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


| a t = tthi 


7 - 


10th February 1983 
Vol. XXVIII ] Trivandrum , Thursday, 

[ No. 122 
21st Magha 1904 ( Saka) 


കേരള സർക്കാർ 
ഗതാഗതവും, മൽസ്യബന്ധനവുംതുറമുഖങ്ങളും ( ബി ) വകുപ്പ് 

( പ്രഖ്യാപനം 
നമ്പർ : 458/ ററി , ബി 2/83/ ററി.എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 ജനുവരി 28 . 
എസ്. ആർ. ഒ . നമ്പർ152/83 : --ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
.അനുപ്രദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനി 
യോഗിച്ച്, 

രാഷ്ട്രപതി 31-5-1963 - ലെ 2| 4| 63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനപ്രകാരം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച്, 1961 - ലെ 

കേരള സ്ഥല 
മെടുപ്പ് ആക്ട ( 1962- ലെ 21) അനുസരിച്ചുളള കേന്ദ്ര സർക്കാരിന്റെ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചി 
രിക്കുന്നതിനാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ്- ആക്ട് (1962- ലെ 21 ) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുള്ളഭൂമി 
ന്ധിച്ച് 1982 ജൂൺ15 -ാം തീയതിയിലെ 436 -ാം നമ്പർ കേരള അസ. ധാരണ 
ഗസററിൽ 1982 ജൂൺ10 -ാം തീയതിയിലെ 10558 |ി , ബി 2 /82/ ററി , എഫ്. 
ആൻറ് പി .. എന്ന നമ്പർ വിജ്ഞാപനം എസ്. ആർ. ഒ. 759/82 എന 
നമ്പരിൽ പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും ; 

: 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക° s (1962 - ലെ 21) 5 -ാം വകുപ്പ് 
(2) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടു പരിഗണിച്ചതിൽ 
താഴെ പട്ടികയിൽ് പറ ഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് വിലയ്ക്കെ 
ടുക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും 

33ി 480 / V : 


സം ബ 


താഴെ 


ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആകടം 6-ാം വകുപ്പു പ്രകാരം 
പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 41 ആർ 01 ചതുരശ്രമീററർ വിസ്തീർണ്ണത്തിൽ 
അൽപ്പം, കൂടുതലോ, കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതുകാര്യത്തിനു 
അതായത് വാഴപ്പളളി വെസ്ററ് പോസ്ററാഫീസ് കെട്ടിടവും ക്വാർട്ടേഴൗസും 
പണിയുന്നതിന് ആവശ്യമുണ്ടെന്ന് കേരള സർക്കാർ ഇതിനാൽ ( പ്രഖ്യാപി 
ക്കുകയും ആ ഭൂമി : വിലയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവ് വാങ്ങുവാൻ, 
(പസ്തുത ആകട 7 -ാം വകുപ്പു പ്രകാരം കോട്ടയം സ്ഥലമെടുപ്പ്, 
ഡെപ്യൂട്ടി കളക്ടരോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു : 

(പസ്തുത സ്ഥലത്തിന്റെ ഒരു പാൻ കോട്ടയം ജില്ലാ കളക്ടറുടെ 
ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത എപ്പോൾ വേണമെങ്കിലും 
അത് പരിശോധിക്കാവുന്നതാകുന്നു . 

പട്ടിക 
ജില്ല -- കോട്ടയം 

താലൂക്ക്-ചങ്ങനാശ്ശേരി 
വില്ലേജ്_വാഴപ്പളളി ഈസ്ററ് 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്). 
( കമ നമ്പർ സർവ്വേ നമ്പർ വിവരണം വിസ്തീർണ 

ണ്ണം 
257/34 എ 3 

പുരയിടം 

- 9 51 
2 257134 ബി 

2.83 
3 257135 ബി 1 

10.45 
257135 എ : 

6.07 
257136 എ 2 

5.40 
6 257/39 എ 2 

6.75 


- t 


1 ) 


ാ 


5 


1 ) 


ആകെ 

41.01 
ഗവർണ്ണറുടെഉത്തരവുപകാരം, 

ററി . ശങ്കരൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി, 

വിശദീകരണക്കുറിപ്പ് 
( ഇതു പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല .. എന്നാൽ പൊതുഉദ ° ദേശം വെളിപ്പെ 
ടുത്തുന്നതിനുദ° ദേശിച്ചുകൊണ്ടുള്ളതാണ്. ) 
ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II 

എന്ന 
നമ്പർ വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി 
സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻറ ആവശ്യത്തിലേക്ക്, സ്ഥലം 

വില 
യ്ക്കെടുക്കാനുളള : അധികാരം അവരെ ഭാരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന്, അതായത് 
വാഴപ്പളളി വെസ്ററ് പോസ്ററാഫീസ് കെട്ടിടവും ക്വാർട്ടേഴ“ സും പണി 
യുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽപറഞ്ഞ ആവശ്യത്തിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDR" M, 1983 


Reg. No. Kung 


Government of Kerala 

1933 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


1. XXVII ] Trivandrum , Thursday, 


10th February 1983 
21st Magha 1904 


[No. 130 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports ( Transport- B ) Department 

DECLARATION 
No. 25355 / TB2/82/TF & P. Dated , Trivandrum , 28th January 1983 , 

S. R. O. No. 159/83. - Whereas in exercise of the powers conferred 
by clause (1) of Article 258 of the Constitution of India , the President 
has in Notification No. 2 /4 /63/ Judl. II dated 31-5-1963 entrusted the 
Government of Kerala with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (21 of 1962), 
in relation to acquisition of lands for the purpose of the Union in the 
State of Kerala ; 

And whereas, under subsection ( 1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962 ) Notification No. 369/ TB2/80 /W & T.dated 
the 19th May, 1980 in respect of the lands specified in the schedule 
below has been published as S.R.O. No. 465/80 in the Kerala Gazette 
Extraordinary No. 345 dated the 19th , May 1980 ; 

And whereas, under subsection (4 ) of section 19 of the said Act 
the Government of Kerala have directed that in view of the urgency 
of the case, the provisions of section 5 of the Act shall not apply to the 
lands specified in the schedule below ; 

And whereas, the Government of Kerala are satisfied that the said 
lands have to be acquired for a public purpose ; 

33 /488 / V , 


E 


. 


Now , therefore the Government of Kerala hereby declare under 
Section 6 of the Act that the lands specified in the schedule below 
and measuring 72 Ares and 94 Square metres be the same a little more or 
less, are needed for a public purpose, to wit for the construction of Ernakulam 
Alleppey Broad Guage Railway Line and under section 7 of 
the said Act direct the Special Tahsildar (Land Acquisition ) Railways, 
Shertallai to take order for the acquisition of the lands. Further 
under subsection ( 1) of section 19 of the said Act, Government 
direct that the Collector may take possession of the lands on the 
expiry of fifteen days from the date of publication of the notice 
mentioned in subsection ( 1) of section 9 of the said Act. 

A plan of the lands is kept in the Office of the Special Tahsildar 
(Land Acquisition ), Railways, Shertallai and may be inspected at any 
time during office hours. 

SCHEDULE 

District - Alleppey. 
Taluk- Shertallai . 

Village - Thuravoor North . 
Block No. 5 

( The extent given is approximate ) 
Sl. Survey No. 

Description 

Extent 
No. 

Ares Square Metre . 
( 1 ) (2 ) 

( 3 ) 

( 4 ) 
1 149 /14 -A5 

00 20 
2 149/ 14 - A7 

00 20 
149/ 14 -A6 

00 60 
149/14- A12 

02 43 
149/14 -A15 

04 45 
149 /14 -A19 

0202 
7 149/ 14- A23 

01 62 
8 149/14 -A26 

04 45 
9 149 /14 - A28 

02 02 
10 149 / 14 -A30 

01 21 
11 151/ 1 -A3 

04 86 
12 151/ 1 -A4 

01 21 
13 151 / 1 -A5 

01 62 
14 151 /1 -A7 

00 81 
15 151 / 1 -A8 

00 02 
16 151/2-4 

03 24 
17 151/2-5 

00 81 
18 151 /3-3 

09 71 
19 151 /3-4 

03 24 
20 151/4-6 

07 . 00 
21 151/4-7 

00 28 
22 151/ 17 -B2 

00 ** .20 
23 151 /18-A1 

00 60 


Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 


ട്ട 


( 3) 
Dry 


Dry 


(1) 
24 
25 
(26 
27 
28 
29 
30 
31 
32 
33 
34. 


( 2) 
151 /18- A2 
151 /18 - B4 
151/ 20- B3 
205/ 2 - A3B2 
205 ]3-2 - 11 
2054- A2 
20574- B2- C2 
2055-4 
205/ 5-3 

205 / 6-3 
205/ 6-4 


Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 
Dry 


(4 ) 
01 02 
b0 40 
00 61 
:06 07 
00 30 
G2 83 
04 86 
01 62 
01 00 
01 21 
00 22 


Total 


72 


94 


-- 1 


Explanatory Note 
( This is not part of the notification but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4/63IJudl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State and it 
appears to the State Government that the lands mentioned in the schedule 
above is needed for a public purpose viz . for the construction of 
Ernakulam - Alleppey Broad Gauge Railway Line. 

This Declaration is intended for the above purpose. 

എസ്. ആർ, 8 , നമ്പർ 159/83.--ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീ യ തി യ ി ല 2/4/ 63/ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യ 
അത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21). പകാരമുളള കേന്ദ്ര സർക്കാരിന്റെ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി രമേൽപ്പി 
ച്ചിരിക്കുന്നതിനാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക° s” ( 1962- ലെ 21) 3 -ാം വകുപ്പ് (1) 
ഉപവകുപ്പു പ്രകാരം 1980 മേയ 19 -ാം തീയതിയിലെ 345 -ാം 
അസാധാരണ കേരള ഗസററിൽ എസ്. ആർ, ഒ, നമ്പർ 465/80 എന്ന നമ്പരിൽ 
1980 മേയ് 19 -ാം തീയതിയിലെ 369/ ററിബി2/80/ ഡബ്ളൂ . ആൻറ് റി , 
എന്ന നമ്പർ വിജ്ഞാപനം പട്ടികയിൽ പറഞ്ഞിട്ടുളള 

ഭൂമിയ 
സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

( പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം 
സംഗതിയുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പസ്തുത ആക്റ് 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സംഗതിക 
ബാധകമാകുന്നതല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 


നമ്പർ 


താഴെ 


താഴെ 


(പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ 
താണെന്ന് കേരള സർക്കാരിന് ബോധ്യംവന്നിരിക്കുന്നതിനാലും, ഇപ്പോൾ , 
അതിനാൽ, പസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം കേരള 

സർക്കാർ 
പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 72 ആര് 94 ച.മീ. വിസ്തീർണ്ണത്തിൽ 
അൽപ്പം കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യത്തിന് 
അതായത് എറണാകുളം ആലപ്പുഴ ( ബാഡ്ഗേജ് റയിൽപ്പാത പണിയുന്നതിന് 
ആവശ്യമാണെന്ന് ഇതിനാൽ ( പഖ്യാപിക്കുകയും, പ്രസ്തുത ആക്ററ് 7 -ാം 
വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
സ്വീകരിക്കുന്നതിന് ചേർത്തല റയിൽവേ സ്ഥലമെടുപ്പ് സ്പെഷ്യൽ തഹ 
ശീൽദാരാട നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

മാതമല്ല , പ്രസ്തുത ആക്ററ് 9 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ് (പസിദ °ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു ദിവസം 
കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ാം വകുപ്പ്” (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്റററോട് നിർദ്ദേ 
ശിക്കുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ ചേർത്തല റയിവേ ( സ്ഥലമെടുപ്പ്) സ്പെഷ്യൽ 
തഹശീൽദാരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 

സമയത്ത 
എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 

പട്ടിക 

ജില്ല - ആലപ്പുഴ. 
താലൂക്ക –ർത്തല , 

വില്ലജ° -തുറവുർ നോർത്തം 
ബ്ലോക്ക് നമ്പർ 5 
ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമനമ്പർ സർവ്വ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 

ആർസ് സ്ക്വയർ മീററർ 
(1) (2), 

(3) 
149/14- എട പുരയിടം 

00 20 
2 149 /14- എ 7 

00 20 
3 149 /14 - എ 

00 60 
149/14--12 

02 "43 
149 /14- എ 15 

04 45 
6 149/ 14--19 

02 .02 
149 /14--23 

01 62 
8 149 /14--26 

04 45 
9 149/14--23 

02 02 
10 149 /14-30 

01 21 
1 151 / 1 -എവ 

04 86 
12 15l | 1- എ 4 

01 , 21 
13 151 | l- എന 

01 62 
14 1511- എ 7 

00 81 
15 151 /l-എൻ 

00 02 
16 151/2.4l. 

03 24 
: 17 15112-5 

00 P 81 


3 


9 


1 ) 


1 


29 


2 


1 


19 


1 


In 


51 


1 


(1 ) 


(3) 
പുരയിടം 


ാ 


15 


1 


18 
19 
20 - 
21 
22 
23 
24 
25 
26 
27 
28 
29 
30 
31 
32 
33 
34 


( 2) 
151 / 3-3 
151 ]3-4 
1514-6 
151/4-7 
151 /17 - ബി 2 
151 /18- എ 
151/18 - എ 2 
15l| 18- ബി 4 
151 /20- ബി 3 
2052- എ ബി 2 
2053-2 
205| 4 - എ 2 
20514 - ബി 2 - സി 2 
2055-4 
205/5-3 
205 / 6 
205/ 6-4 


9 


1 


09 
03 
07 
00 
00 
00 
01 
00 
00 
06 
00 
02 
04 
01 
01 
01 
( 00 


71 
21 
00 
28 
20 
60 
02 
40 
61 
01 
30 
83 
86 
62 
00 
21 
22 


1 


3 


9 


1 


17 


ആകെ 


72 94 


വിശദീകരണക്കുറിപ്പ് 
( ഉത 

വി ° ഞാപനത്തിൻറ ഗമല്ല . എന്നാൽ, പൊതു ഉദ്ദേശം 
വെളിപ്പെടുത്തുവാൻഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/ 4/63 /ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജഞാപനംമൂലം ഈ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി 

ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
) വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് 

എറണാകുളം 
ആലപ്പുഴ ( ബാഡ്ഗേജ് റയിൽപ്പാത പണിയുന്നതിന് ആവശ്യമാണെന്ന 
സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ഉദ്ദേശം നിറവേറ്റുന്നതിനു വേണ്ടിയുളളതാണ് ഈ 
പ്രഖ്യാപനം, 

By order of the Governor , 

1 . SANKARAN, 
Additional Secretary to Government . 


അതായത് 


I NINTED AND PUBLISHED BY THE SG. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1983 . 
33/488/9 , 


Reg No. KL /TV (N )/12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ) Trivandrum , Thursday, 


10th February 1983 

[ No.13 
21st Magha 1904 (Saka ) 


ERRATUM TO DRAFT DECLARATION 
.B . 369/82 . 

1983 ഫെബ്രുവരി 8 . 
ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ മാരാരിക്കുളം തെക്ക് വില്ലേ 
ജിൽ ആലപ്പുഴ- എറണാകുളം ( ബാഡ്ഗേജ് റയിൽവേ ലൈൻ നിർമ്മിക്കുന്ന 
തിന് സ്ഥലം പൊന്നുംവിലയ്ക്ക് എടുക്കുന്നതു സംബന്ധിച്ച്, 1961 - ലെ 
കേരള സ്ഥലമെടുപ്പു നിയമം (1962 - ലെ 21 -ാം നിയമം) 19 (4 ) , 6 വകുപ്പുകൾ 
( പകാരം 5-7-1982 - ലെ 499 -ാം നമ്പർ അസാധാരണ ഗസററി ൽ 2 മുതൽ 3 
വരെ പേജുകളിൽ ബ്ലോക്കു നമ്പർ 23 - ൽ കേരള സർക്കാരിന്റെ 1-7-1982- ലെ 
S.R.0 , No. 856/82 ( പകാരവും 13687/ ററിബി2 /82 / ററിഎഫ് & പി എന്ന 
നമ്പരിലും ( പസിദ ° ധംചെയ്ത (പഖ്യാപന പട്ടികയിൽ 

ജില്ല - ആലപ്പുഴ. 
താലൂക്ക്- അമ്പലപ്പുഴ. 

വില്ലേജ് - മാരാരിക്കുളം തെക്ക് 

(പകരം) : 
കമ നമ്പർ സർവെ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

( ഹെക്ടറിൽ) 
2 222/ 12-30 പുരയിടം 

0. 0228 
Read ( വായിക്കുക) : 
2 222/12B- 30 പുരയിടം 

0.0228 
(ഒപ്പ്) 

സ്പെഷ്യൽ തഹശീൽദാർ 
ആലപ്പുഴ. 

( എൽ, എ .), റയിൽവേ . 


For 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1983. 
33/506/ S 


Reg . No. KU/TV (N )/ 12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 


PUBLISHED BY AUTHORITY 


10th February 1983 


Vol. XXVIII] Trivandrum , Thursday, 


[No. 139 


21st Magha 1904 


GOVERNMENT OF KERALA 


Revenue (C ) Department 

NOTIFICATION 


G. O. ( P ) No. 12483 |RD . Dated , Trivandrum , 5th February , 1983 . 

S. R. O. No. 175 /83. - In exercise of the powers conferred by 
sub- section ( 1 ) of section 2 of the Kerala Public Services Act , 
1968 ( 19 of 1968 ) , the Government of Kerala hereby make the 
following rules to amend the special rules for the categories of 
Head Clerk Head Accountant, Ūpper Division Clerk and Lower 
Division Clerk of the Kerala Land Revenue Department included 
in the Kerala Ministerial Subordinate Service , namely : 


RULES 


1 . (i) These Rules may be called the Special Rules for the 
categories of Head Clerk |Head Accountant, Upper Division Clerk 
and Lower Division Clerk of the Kerala Land Revenue Department 
included in the Kerala Ministerial Subordinate Service (Amendment) 
Rules , 1983. 


( ii) They shall be deemed to have come into force on the 
14th January 1963. 

33 /508 /MC. 


2 


2. In the Special Rules for the categories of Head Clerk 
Head Accountant, Upper Division Clerk and Lower Division Clerk 
of the Kerala Land Revenue Department included in the Kerala 
Minis erial Subordinate Servce, issued in G. O. (P ) No. 801 |80 |RD 
dated 16-6-1930 , in the Table under rule 9 in item (a ) of the en - ries 
in column (2 ) against the category Upper Division Clerk in colum : 
( 1 ) , ( i) ihe first proviso shall be cmitted ; 


(ii) the word further occurring in the second proviso shall 
bo omitted . 


By order of the Governor , 


V. KRISHNAMOORTHY, 
Secretary to Government. 


Explanatory Note 


( This note does not form part of the notification but is intended 
to indicate its general purport) . 


I has never been the intention of Government to disrense wit 
the pre-requisite of passing Revenue Test by Upper Division Typists 
an. 1 Sternrohoria for annointment * o the ca erory of Upper Division 
Clerk . Hence it is proposed to delete the above prov so from the 
Special Rules issued in G. 0. ( P ) NO. 851 80 /RD rated 16-6-1980 . 
This Notification is intended to achieve he above objcct. 


l H NT) ) A FUILISID BY THE S.G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983. 


Reg No. KL/TV( 11/12 


Government o ! Kerala 

: 983 . 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII] Trivandrum , Thursday, 


10th February 1983 

[No.123 
21st Magha 1904 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports (Transport- B ) Department 

ERRATUM 
No. 31249/ TB2/82/TF & P . 

Dated , Trivandrum , 28th January 1983 . 
In the Schedule to the Declaration No. 1459/ TB2/80/ W & T dated the 
7th February , 1980 , issued under section 6 of the Kerala Land Acquisition 
Act, 1961 (21 of 1962) in the Kerala Gazette Extraordinary No. 75 
dated the 11th February 1980 , in the entries against serial number 2 
for " 0.0065 " read " 0.0365 " . 

By order of the Governor , 

T. SANKARAN , 

Additional Secretary to Go iemne.. 

Explanatory Note 
( This does not form part of the notification , but is intended to give its 
general purport.) 

In the Draft Declaration published under section 6 of the KLA Act, 
1961 the extent shown against si. No. 2 is not correct. Hence the Erratum . 


33/481/ V . 
PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS 

TRIVANDRUM , 1983 . 


Reg . No. KL /TV (N )/13 


Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIIIJ Trivandrum , Thursday, 


10th February 1983 

[No. 135 
21st Magha 1904 (Saka) 


NOTICE 


UNDER SECTION 9 (5 ) OF THE KERALA LAND ACQUISITION ACT, 1961 

(ACT 21 OF 1962 ) 


No. A - 175 /82 . 

3rd January 1983 
Notice is hereby given that the Government intend to take possession of 
the land mentioned in the list below , which is required for a public purpose 
under the Kerala Land Acquisition Act, 1961 (Act 21 of 1962) . All persons 
interested in the land are required to appear in person or by authorised 
agent on the date, time and place noted below and to state / put in astatement 
in writing signed by themselves or their agents showing the nature of their 
respective interests in the land and the amount and particulars of their claim 
to compensation for such interests in the land and their objections, if any 
to the measurements made under section 8 of the Act. 
Note . If the persons interested rifuse to make a claim to compensation 

or omit without sufficient reasons, to make such claim , the amount 
to be awarded by the Court, in the event of a reference being 
made to it on application made by them shall in no case excecd 
the amount awarded by the Collector under suction 11 of the 

Act. 
താഴെ കൊടുത്തിരിക്കുന്നലിസ്ററിൽ പറത്തികളതും, 1961 - ലെ കേരള 
nuºweins121° Congosºs" (1962-6e 21-3 . mestoºsº) laon. moj ondorong mood 
ത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺമെൻ 

33 /504 / B 


2 


ഉദ° ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . ( പസ്തുത 
ദമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത ഏജൻ 
ഉലമാതാഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും ഹാജരാകു 
കയും, 

ലൂമിയിൽ അവരോരോരുത്തർക്കുമുളള അവകാശബന്ധങ്ങളുടെ 
സ്വഭാവവും ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചി 
ടത്തോളം 

നഷ്ടപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയുംവിവര 
ങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് 
വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചു 

കൊ 
പ്രസ്താവന ചെയ്യുകയും, അവരോ ,അവരുടെ ഏജൻറുമാരോ 

എഴുതി 
ഒപ്പിട്ട ഒരു സ്റേറററ്മെൻറ 

സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട 
ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്: അവകാശബന്ധമുളളവർ നഷ്ട്ര പതിഫലത്തിന് തേർച്ച ചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങനെ തേർച്ച 
ചെയ്യാൻ വീഴ ° ച് ചെയ്യുകയോചെയ്യുന്നപക്ഷം അവരുടെ അപേക്ഷ 
യിൻമേൽ കോടതിക്ക് റഫറൻസ 

അയക്കുന്ന സംഗതിയിൽ 
കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു സംഗതിയിലും 
ആക്ററ് 11-ാം വകപ്പുപകാരം കളക്ററർ വിധിച്ചു കൊടുക്കുന്ന 

തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
Date , time and place of appearance - On 18-3-1983 at 11 a.m. before the 
Special Tahsildar (L.A. ), Railways, Ernakulam. 


PARTICULARS OF LAND 


Village-പൂണിത്തുറ. 


District- എറണാകുളം. 
Taluk- കണയന്നൂർ, 

Survey No.- 326/5 
Description- പുരയിടം. 
Extent - 0.0363 Hectare 


(Sd.) 
Special Tahsildar (L. 4.), 

Railways. 


Ernakulam . 


PRINTED AND PUBLISHE " BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983 . 


Reg . No. KL TVNYU 


Government of Kerak 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th March 1993 


Vol. XXVIII ] Trivandrum , Thursday , 


[No. 282 


19th Phalguna 1904 


4 


SECRETARIAT OF THE KERALA LEGISLATURE 


NOTIFICATION 


No. 2161/LA5 /83. 

Dated, Trivandrum , 10th March , 1983. 
The Kerala Appropriation Bill, 1983 together with the Statement of 
Objects and Reasons is published , under Rule 69 of the Rules of Procedure 
and Conduct of Business in the Kerala Legislative Assembly . 


Dr. R. PRASANNAN , 

Secretary, 
Legislative Assembly . 


PRINTED AND PUBLISHILD BY THE S. G. P. AT TIIE GOVEI:XMENT IFT.SS. 

TRIVANDRUM , 1983. 
33/ 942/MC. 


Seventh Kerala Legislative Assembly 

Bill No. 30 


THE KERALA APPROPRIATION BILL, 1983 


A 


BILL 


to authorise payment and appropriation of certain further sums from and out of the 
Consolidated Fund of the State of Kerala for the services of the financial year 1982-83. 


Preamble. - WHEREAS it is necessary to authorise payment and appro 
priation of certain further sums from and out of the Consolidated Fund of the 
State of Kerala for the services of the financial year 1982-83 ; 

BE it enacted in the Thirty-fourth Year of the Republic of India as 
follows: 

1. Short title. — This Act may be called the Kerala Appropriation Act , 
1983 . 


2. Issue of Rs. 3,65,84,52,400 from and out of the Consolidated Fund of the 
State of Kerala for the Financial Year 1982-83. - From and out of the Consolidated 
Fund of the State ofKerala , there may be paid and applied sums not exceeding 
those specified in column (3 ) of the Schedule amounting in the aggregate to 
the sum of three hundred and sixty- five crores, eighty - four lakhs, fifty -two 
thousand and four hundred rupees towards defraying the severalcharges which 
will come in course of payment during the financial year 1982-83 , in respect of 
the services and purposes specified in column (2 ) of the Schedule . 

3. Appropriation. The sums authorised to be paid and applied from and 
out of the Consolidated Fund of the State of Kerala by this Act shall be appro 
priated for the services and purposes specified in the Schedule in relation to the 


said year. 


THE SCHEDULE 
(See Sections 2 and 3) 


( 1) 


( 2 ) 


(3 ) 


Demand 
Number 


Services and Purposes 


Sums not exceeding 


Voted by the 
Legislative 
Assembly 

Rs. 


Charged on the 
Consolidated 
Fund 

Rs. 


Total 


Rs. 


25,000 


25,000 


50,000 


43,50,100 
5,71,200 


18,37,500 
3,95,000 


61,87,600 
9,66,200 


3,200 


I State Legislature 

Revenue 
II Heads of States, Ministers and 
Headquarters Staff 

Revenue 
III Administration of Justice 

Revenue 
V Agricultural Income Tax and Sales 
Tax 

Revenue 
VI Land Revenue 

Revenue 
VII Stamps and Registration 

Revenue 
VIII Excisc 

Revenue 
IX Taxc3 on Vchiclcs 

Revenue 
X Treasury and Accounts 

Revenuc 
XI District Administration and 
Miscellancous 

Revcnuc 
XII Police 

Revenuc 


21,26,700 
1,17,57,000 
13,00,000 


21,29,900 
1,17,57,000 
13,00,000 

17,900 

80,800 
29,81,400 


17,900 


80,800 
29,81,400 


20,47,100 

300 


:: 


20,47,100 

300 


6 


STATEMENT OF OBJECTS AND REASONS 


This Bill is introduced in pursuance of article 204 (1 ) of the Constitution 
of India, read with article 205 thereof, to authorise payment and appropriation 
of certain further sums from and out of the Consolidated Fund of the State of 
Kerala required to meet the supplementary expenditure charged on the 
Consolidated Fund of the State of Kerala and the grants made by the 
Legislative Assembly for the expenditure of the Government of Kerala for 
the financial year 1982-83. 


K. M , MANI 


Reg . No. KLATV (N ) / 12 


Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th March 1983 
Vol. XXVIII] Trivandrum , Thursday, 

No. 284 
19th Phalguna 1904 


SECRETARIAT OF THE KERALA LEGISLATURE 


NOTIFICATION 


No.2711 /LA4A /83. 

Dated , Trivandrum , 10th Afarch , 1983 . 
The Kerala Municipalities (Amendment) Bill, 1983 together with the 
Statement of Objects and Reasons and the Financial Memorandum is pub 
lished , under Rule 69 of the Rules of Procedure and Conduct of Business in 
the Kerala Legislative Assembly . 


Dr. R. PRASANNAN, 

Secretary , 
Legislative Assembly. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 
33 / 949/MC 


Seventh Kerala Legislative Assembly 

Bill No. 33 


THE KERALA MUNICIPALITIES (AMENDMENT) BILL, 1983 


А 
BILL 


further to amend the Kerala Municipalities Act, 1960 

Preamble . — WHEREAS it is expedient further to amend the Kerala Muni 
cipalities Act, 1960, for the purpose hereinafter appearing; 
BE it enacted in the Thirty-fourth Year of the Republic of India as follows: 

1. Short title and commencement.- (1) This Act may be called the Kerala 
Municipalities (Amendment) Act, 1983 . 


(2 ) It shall be deemed to have come into force on the 30th day of 
September, 1982. 


2 . Amendment of section 412. - In sub-section (2) of section 412 of the 
Kerala Municipalities Act, 1960 (14 of 1961) (hereinafter referred to as the 
principal Act), for the words " forty-five months” , the words " seventy-two 
months" shall be substituted . 


3. Repeal and saving.— (1) The Kerala Municipalities (Amendment) 
Ordinance, 1982 (2 of 1982), is hereby repealed . 


( 2) Notwithstanding such repeal, anything done or any action taken 
under the principal Act as amended by the said Ordinance shall be deemed to 
have been done or taken under the principal Act as amended by this Act. 


STATEMENT OF OBJECTS AND REASONS 
According to sub -section (2) of section 412 of the Kerala Municipalities 
Act, 1960 , the special officer appointed for a newly constituted municipa. 
lity shall cause arrangements for election to be made so that the newly elected 
councillors may come into office on a day within six months or such further 
time not exceeding forty -five months as the Governmentmay , by notification 
in the Gazette, specify in this behalf, from the date on which the notification 
under sub -section (3) of section 4 of the Act declaring the area to be a muni 
cipality takes effect. The Manjeri and Kothamangalam Municipalities were 
constituted with effect from the 1st April, 1978. In the case of the said muni 
cipalities, the maximum period of forty -five months specified in sub-section (2 ) 
of section 412 , within which the newly elected councils shall come into oflice, 


2 


expired on 31-12-1981. The election of the councillors of the said muni 
cipalities had been postponed by the Government by notifications issued , from 
time to time, under sub -section (2 ) of section 412 of the Act, till the 31st 
December, 1981. As it was decided to postpone the election of the councillors 
of the said municipalities for a further period till the final census figures were 
made available, sub -section (2 ) of section 412 was amended by the Kerala 
Municipalities ( Amendment) Ordinance, 1981 (6 of 1981), substituting the 
said period of forty -five months by fifty -four months. Accordingly , notifi 
cations were issued by the Government extending the period before which 
elections are to be held in to the councils of the newly constituted municipalities 
up to 30-9-1982. Though, the Kerala Municipalities (Amendment) Bill , 1981, 
which sought to replace the said Ordinance was published , the Bill could not 
be introduced in the Sixth Kerala Legislative Assembly and got passed before 
its dissolution , for want of time. Therefore, the Ordinance lapsed on 11-3-1982 
ie., at the expiration of six weeks from the re -assembly of the Legislative Assembly 
after the promulgation of the Ordinance , and the amendment made by the 
Ordinance had ceased to have effect . 


2. As in the case of the Manjeri and Kothamangalam Municipalities, 
the period of forty-five months specified in sub -section (2 ) of section 412 of the 
Act expired in the case of the Thodupuzha Municipality on 31-5-1982 and in 
the case of the Pathanamthitta Municipality on 30-6-1982 . 


3. The election to the council of the Manjeri Municipality has since been 
conducted . The Government have decided to postpone the election to the 
councils of the Kothamangalam , Thodupuzha and Pathanamthitta Muni 
cipalities for a further period . However the election to the councils of those 
municipalities could not be further postponed beyond the 30th September , 

1982 without amending sub -section (2 ) of section 412 of the Kerala 
Municipalities Act. 

4. As the Legislative Assembly was not in session and as the matter could 
not wait till the next session of the Legislative Assembly, the Kerala Muni 
cipalities (Amendment) Ordinance, 1982 (2 of 1982), was promulgated by 
the Governor on the 30th day of September, 1982, to achieve the above object. 

5. The Bill seeks to replace the Ordinance by an Act of the State 
Legislature . 


FINANCIAL MEMORANDUM 


The Bill, if enacted and brought into operation, would not involve any 
expenditure from the Consolidated Fund of the State. 


C.M.SUNDARAM 


Reg . No. KLTV ( N ) /12 


Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


10th March 1983 
Vol. XXVIII] Trivandrum , Thursday, 

[ No. 288 
19th Phalguna 1904 (Saka ) 


1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21-ാം ആക്ററ °) 

9 ( 5) -ാം വകുപ്പുപകാരമുളള നോട്ടീസ് 
നമ്പർ- എ 17/83 . 

1983 മാർച്ച് 5 . 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുളളതും, 1961 - ലെ കേരളാ 
സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ ") ( പകാരം ഒരു പൊതുക്കാ 
ര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ സർക്കാർ 
ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . (പസ്തുത 
ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത ഏജൻറു 
മൂലമോതാഴെ പറയുന്ന തീയതിയിലും, സമയത്തും, സ്ഥലത്തും ഹാജരാകു 
കയുംഭൂമിയിൽ അവരോരോരുത്തർക്കുമുള്ള അവകാശബന്ധങ്ങളെസംബന്ധി 
ച്ചിടത്തോളം, നഷ്ട പതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെതുകയും വിവര 
ങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവുസംബന്ധിച്ച് വല്ല 
ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും അവരോ അവരുടെഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ്റേറററ 
മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ് :, അവകാശബന്ധമുളളവർ നഷ്ട്രപതിഫലത്തിന് തേർച്ചചെയ്യാൻ 

വീഴ്ച വരുത്തുകയോ, വീഴ്ച വരുത്തുന്നപക്ഷം അവരുടെഅപേ 
ക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ് അയക്കുന്ന സംഗതിയിൽ 
കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു സംഗതിയിലും 
ആക്ററ് 11 -ാം വകുപ്പു പ്രകാരം കളക്ററർ വിധിച്ചുകൊടുക്കുന്ന 

തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
ഹാജരാകേണ്ട തീയതിയും സമയവും സ്ഥലവും. - 22-3-1983 രാവിലെ 
11 മണിക്ക് ആലപ്പുഴ സ്പെഷ്യൽ തഹശീൽദാർ റയിൽവേ മുമ്പാകെ 
33/ 962/ 83/ J. 


2 


ഭൂമിയുടെ വിവരണം 


ജില്ല - ആലപ്പുഴ 


താലൂക്ക്- അമ്പലപ്പുഴ 


വില്ലേജ്- ആലപ്പുഴ 

പടിഞ്ഞാറ 


( കമ 
നമ്പർ 


സർവ്വേ 
നമ്പർ 


വിവരണം 


വിസ്തീർണ്ണം 


ആർസ 


സ്ക , മീ . 


പുരയിടം 


00 


85 


2 


03 
01 


3 
4 
5 
6 


31 


776 /2 - A5 
776/ 8-5 
776/11-10 
776/8-4 
776 /11-9 
776/1 1-8 
776/11-7 
776 / 2- A3 
776/ 6/B3 C4 E4 


33 


50 
70 
40 
, 30 
80 
24 
40 
80 


33 


02 
01 
00 
00 
06 
13 


7 


1 


8 


1 


9 


ആലപ്പുഴ. 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ, 
(എൽ. എ .) റയിൽവെ . 


RINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRES6 . 

TRIVANDRUM , 1983. 


